GOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

200 


सत्यमेव जयते 


Reg. No. KL /TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജൂൺ 2 
2nd June 2020 


വാല്യം 9 


നമ്പർ 


1195 ഇടവം 19 
19th Idavam 1195 


22 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 12 
12th Jyaishta 1942 


PART 


III 


Forest Department 


തൃശ്ശൂർ ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ടിഎ.6-2745 2020 . 


2020 മേയ് 8 . 


22-11-2013 - ല 


തൃശ്ശൂർ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന പട്ടിക്കാട് റെയിഞ്ചിലെ 1962 പുത്തൂർ ( 65.29 ഹെക്ടർ ) മുളന്തോട്ടത്തിൽ 
( നിർദ്ദിഷ്ട പുത്തൂർ സുവോളജിക്കൽ പാർക്ക്) നിന്നും മുളകൾ മുറിച്ച് ശേഖരിച്ചു നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള 
അവകാശം കേരള ഗസറ്റ് നമ്പർ 49 വാല്യം- II- ൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം) 

പാ ( 5 ) 26274{ 122 നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും ഇതോ ടൊപ്പം 
ചേർത്തിട്ടുള്ള വ്യവസ്ഥകൾക്കും വിധേയ മായി താഴെ പട്ടിക യിൽ വിവ രി ക്കു ന്ന പ വ ത്തികൾക്ക് ദർഘാസ്| ലേലം 
ക്ഷണിക്കു ന്നു . തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതൃശ്ശൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽവെച്ച് പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ 
തോട്ട ത്തിലെ 2 ബ്ലോക്കു ക ളിൽനിന്നും നീക്കംചെയ്യേണ്ട്മുള ക ളു ടെ വിവ ര ങ്ങ ൾ ചുവടെ പട്ടിക യിൽ ചേർക്കു ന്നു . 
കരാറു കാ രൻ വനം വകുപ്പിൽ നിലവിലുള്ളതും, സർക്കാർ ഭാവിയിൽ പ്രാബല്യത്തിൽ കൊണ്ടു വ രു ന്ന തു മായ എല്ലാ 
നിബന്ധനകളും, വ്യവസ്ഥകളും പാലിക്കുവാൻ ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് പ്രമാണങ്ങളും 

ദർഘാസ് ഷെഡ ളുകളും, 
തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. നിരതദ്രവ്യം ഷെഡ്യൂൾഡ് 
ബാങ്കിൽ നിന്നോ പൊതുമേഖലാ ബാങ്കിൽ നിന്നോ ഡിവിഷണൽ ഫോറസ്ട്ര് ആഫീസർ, തൃശ്ശൂരിന്റെ പേരിൽ മാറാവുന്ന 
വിധത്തിൽ ഡിമാന്റ് ഡാഫ്റ്റ് എടുക്കേണ്ട താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ ഡിമാന്റ് ഡാഫ്റ്റായോ 
അടയ്ക്കാവുന്നതാണ്. 


Gaz, No. 2212020/DTP ( Forest ) . 


303 


2nd JUNE 2020] 


FOREST DEPARTMENT 


354 


പട്ടിക -1 


കമ 


തോട്ടത്തിന്റെ പേര് 


നീക്കം ചെയ്യേണ്ട് 


അളവ് 


റെയ്ഞ്ചിന്റെ 
പേര് 


ഏകദേശ 
വില (R ) 


നമ്പർ 


മുളകളുടെ വിവരങ്ങൾ 


( മെ . ടൺ) 


1 


പട്ടിക്കാട് 


203 


5,27,963 


1962 പുത്തൂർ മുളന്തോട്ടം 
( നിർദ്ദിഷ്ട പുത്തൂർ 
സുവോളജിക്കൽ പാർക്ക്) 


ബ്ലോക്ക്- " y 
ബ്ലോക്ക്- "z 


2 


193 


5,01,488 


ദർഘാസ്/ ലേല ത്തിൽ പങ്കെടു ക്കു ന്ന വർ ലേല ത്തിനു മുൻപുതന്നെ ലേ മുള ക ളുടെ നിൽപ്പ്, നിൽപ്പ് എന്നിവ 
പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതും ലേലവ്യവസ്ഥകൾ വായിച്ചുനോക്കി ബോദ്ധ്യപ്പെടേണ്ടതുമാണ്. ടെണ്ടർ/ ലേലത്തിനുശേഷം ഇതു 
സംബന്ധിച്ച പരാതികളൊന്നും സ്വീകരിക്കുന്നതല്ല. 


പൂരിപ്പിച്ച് ദർഘാ സു കൾ നിശ്ചിത ദിവസം ഒരു മണിവരെ ലഭ്യ മാ ക്കു ന്ന തും നിശ്ചിത ദിവസം 2 മണി വരെ 
സ്വീകരിക്കുന്നതും തുടർന്ന് 3 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ലേലം നടത്തുന്നതും 
ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതും ഉയർന്ന തുക വാഗ്ദാനം ചെയ്തയാളുടെ പേരിൽ ദർഘാസ്/ ലേലം ഫോറസ്റ്റ് 
കൺസർവേറ്റർ, സെൻട്രൽ സർക്കിൾ, തൃശ്ശൂരിന്റെ അന്തിമ ഉത്തരവിന് വിധേയമായി സ്ഥിരീകരിക്കുന്നതുമായിരിക്കും. 


3 


ദർഘാസ്/ ലേല വിജയി ലേല സംഖ്യയുടെ 35 % (മുപ്പത്തി അഞ്ചു ശതമാനം) തുക ലേലദിവസം അടയ്ക്കേണ്ടതും 
അന്നു തന്നെ ? 500- ന്റെ മുദ്രപ്രതത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് ഒപ്പുവെക്കേണ്ടതുമാണ്. ലേലം സ്ഥിരീകരിച്ച് ഉത്തരവ് ലഭിച്ചാൽ 
വേണ്ടതായ സെക്യൂരിറ്റി തുക അടച്ച് അന്തിമ കരാർ ഒപ്പുവെയ്ക്കേണ്ടതും അന്നുതന്നെ ബാക്കി വരുന്ന മുഴുവൻ ലേല സംഖ്യയും 
നികുതികളും ഉൾപ്പെടെ സർക്കാ രി ലേക്ക് അട യ് ക്കേ ണ്ട തുമാണ്. ഇതി നു ശേഷം മാത്രമേ ലേല ക്കാ രന് മുള കൾ 
മുറിക്കുന്നതിന് ലൈസൻസ് നൽകുകയുള്ളു. 


ലേല ദിവസം പൊതു അവധിയായി വരികയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 


കൂടുതൽ വിവരങ്ങൾക്ക് ഡിവിഷണൽ ഫോറസ് ആഫീസ്, അയ്യന്തോൾ, തൃശ്ശൂർ ആഫീസുമായോ ( 0487-2361268 ) 
പട്ടിക്കാട് റെയിഞ്ച് ആഫീസുമായോ ( ഫോൺ നമ്പർ 8547601690 ) ബന്ധപ്പെടേണ്ടതാണ്. 


പട്ടിക -2 


അളവ് 


ഏകദേശ 


നിരത 


ദർഘാസ് 


തോട്ടത്തിന്റെ പേരും നീക്കം ചെയ്യേണ്ടി 
വിസ്തൃതിയും 

മുളകളുടെ വിവരങ്ങൾ 


( മെ , ടൺ) 


വില ( 8 ) 


ദ്രവ്യം ( 8 ) 


ഫോറത്തിന്റെ വില 


203 


5,27,963 


13,200 


1962 പുത്തൂർ മുളന്തോട്ടം 
( നിർദ്ദിഷ്ട പുത്തൂർ 
സുവോളജിക്കൽ പാർക്ക്) 


ബ്ലോക്ക്- "y 
ബ്ലോക്ക്- "z 


1,060 + 12 % ജി . എസ്. ടി . 
1,010 + 12 % ജി . എസ്. ടി . 


193 


5,01,488 


12,600 


ദർഘാസ് ഫോറം തൃശ്ശൂർ 


ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്. 


ദർഘാസ് ഫോറം ലഭ്യമാകുന്ന തീയതിയും സമയവും- 11-6-2020 , 1 മണി. 


ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും- 11-6-2020, 2 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും-- 11-6-2020 , 3 മണി. 


മേൽപ്പറഞ്ഞ ദിവസം ദർഘാസ് ലേലത്തിൽ ആരും പങ്കെടുത്തില്ലെങ്കിലോ മതിപ്പുവില ലഭിച്ചില്ലെങ്കിലോ താഴെ പറയുന്ന 
ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ സമയത്ത്തന്നെ വീണ്ടും പുനർ ദർഘാസ് ലേലം നടത്തപ്പെടുന്നതായിരിക്കും. 


മറ്റ് ലേലതീയതികൾ 


ആദ്യ പുനർ ദർഘാസ് തീയതി 18-6-2020. 


രണ്ടാം പുനർ ദർഘാസ് തീയതി 25-6-2020. 


304 


2nd JUNE 2020] 


FOREST DEPARTMENT 


355 


കരാർ വ്യവസ്ഥകൾ/ നിബന്ധനകൾ 


1 . 


ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ദേശസാൽകൃതബാങ്കിൽ നിന്നും എടുത്ത 
മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


2 . 


വിജയിയാകുന്ന ദർഘാസുകാരൻ/ ലേലക്കാരൻ മൊത്തം തുകയുടെ 35 % തുക ലേല ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. 
ഒരു ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ കുറഞ്ഞത് ഒരു ലക്ഷം രൂപ അന്നേ ദിവസം കെട്ടിവയ്ക്കേണ്ടതും ബാക്കി 
തുക 7 പ്രവൃത്തി ദിവസത്തിനകം ട്രഷറിയിൽ ഒടുക്കി ചെലാൻ രസീത് ഹാജ രാ ക്കേ ണ്ട തുമാ ണ്. ടി തുക 
അടയ്ക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
വിജയിയാകുന്ന ദർഘാസുകാരൻ ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ ചരക്ക് സേവന 
നികുതി, വന നികുതി, വരു മാന നികുതി, മറ്റ് 

നികുതി, മറ്റ് ബന്ധ പ്പെ ട്ട നി കു തി കൾ 
അടയ്ക്കേണ്ടതാണ്. 


3 . 


എന്നിവ 


യ ാ സ മ യ ര 


4 . 


ദർഘാസ്/ ലേലദിവസം പൊതു അവധിയായി വന്നാലോ മറ്റേതെങ്കിലും കാരണങ്ങളാലോ ലേലം നടത്താൻ 
ക ഴി യാത വന്നാ ൽ അടുത്ത പ വ്യത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമ യത്തും 

ദർ ഘാസ്| ലേലം 
നടത്തുന്നതായിരിക്കും. 


5 . 


അവ 


6 . 


ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി ഉൽപ്പന്നങ്ങളുടെ നിൽപ്പ് നൽപ്പ് കണ്ട് 
ബോദ്ധ്യ പ്പെ ടേ ണ്ട തും ലേല ത്തി നു ശേഷം സം ബ ന്ധിച്ച പരാ തി കൾ യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല. 
ദർഘാസുകാരൻ ലേലക്കാരൻ നേരിട്ട് ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പവർ ഓഫ്അറ്റോർണി 
ഇല്ലാത്തവരെ ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 
തൃശ്ശൂർ ഡിവിഷനിലേയും മറ്റ് സമീപ ഡിവിഷനിലെയും സപ്ലെ കോൺടാക്ടർമാരെ ടി ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 


7 . 


8 , 


ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും 
ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


9 . 


വിജയിയാകുന്ന ദർഘാസുകാരൻ വേലക്കാരൻ പ്രസ്തുത ജോലിയു മായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ 
ആഫീ സു മായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ധാര ണാ പ്രതാ 
ഹാജരാക്കേണ്ടതാണ്. 


10 , 


ദർഘാസ്/ ലേല തീയതി മുതൽ 7 ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകളോ മറ്റേതെങ്കിലും 
തരത്തിലുള്ള പരാതികളോ പരിഗണിക്കുന്നതല്ല . ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ലേലത്തുക വരുന്ന കേസ്സുകളിൽ 
ലേ ത്തു ക യുടെ 10 % ൽ കുറയാത്ത പോസ്റ്റ് ഓ ഫ റു കളും ഒരു ലക്ഷ ത്തിൽ താഴെ ലേല തുക വരുന്ന 
കേസ്സുകളിൽ 20 % ൽ കുറയാതെയുള്ള പോസ്റ്റ് ഓഫറുകളും മാത്രമേ പരിഗണിക്കുകയുള്ളു. പോസ്റ്റ് ഓഫർ 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ദർഘാസ് ലേലത്തിന് ബാധകമായിരിക്കും. 
പുനർ ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന തുക ആദ്യ ദർഘാസ് ലേലത്തിൽ ലഭിച്ച തുകയേക്കാൾ കുറവായാൽ 
ടി നഷ്ടവും, മറ്റു ചെലവുകളും ഉൾപ്പെടെ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ നിശ്ചയിക്കുന്ന തുകയും നഷ്ടം 
വരുത്തിയ ദർഘാസ് ലേലക്കാരിൽ നിന്നും റവന്യൂ നികുതി ഉൾപ്പെടെയുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. 


11. 


12 . 


ദർഘാസ്| ലേലം കൊള്ളുന്നയാൾക്ക് പട്ടിക യിൽ പറ ഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിൽക്കു ന്ന മുളകൾക്ക് മാത്രം 
അവകാശമുള്ളതാകുന്നു . 


13 . 


ദർഘാസ് ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയും 5 % വനവികസന 
നികുതിയും, നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതിയും, ഇൻകം ടാക്സ് എന്നിവയും, മൊത്തം ലേലത്തുകയും 
10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വെച്ച് ടെണ്ടർ തുകയുടെ 0.1 % രൂപയുടെമുദ്രപ്രതത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
15 ദിവസത്തിനകം ടി തുക അടയ്ക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുക ഒടുക്കുന്നതിന് വീണ്ടും 15 ദിവസത്തെ 
സമയവും, യുക്തം പോലെ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. ഈ ദിവസത്തിനകം തുക 
ഒടുക്കാതെ വന്നാൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സെൻട്രൽ സർക്കിൾ, തൃശ്ശൂർ- ന്റെ യുക്തപോലെ 24 % നിരക്കിൽ 15 
ദിവസത്തെ സമയം അനുവദിക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ കാലാവധികളെല്ലാം കരാർ കാലാവധി 
ക്കുള്ളിലായിരിക്കും. 


305 


2nd JUNE 2020] 


FOREST DEPARTMENT 


356 


14 . 


ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസമാണ്. സാധാരണ ഗതിയിൽ 
കാലാ വധി നീട്ടി കൊ ടു ക്കു ന്ന ത ല്ല . എന്നാൽ പ്രത്യേക സാഹ ച ര്യ ത്തിലും മതി യായ കാ ര ണ ങ്ങ ളു ടെ 
അടിസ്ഥാനത്തിലും തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സെൻട്രൽ സർക്കിൾ, 
തൃശ്ശൂർ എന്നിവർക്ക് പിഴ ഈടാക്കികൊണ്ട് 15 ദിവസം കാലാവധി നീട്ടി നൽകാവുന്നതാണ്. 


മുറിയ്ക്കാത്ത മുളകൾക്ക് ഹെക്ടറിന് 3 750 വീതം. 


(2 ) 


മുറിച്ചിട്ട് നീക്കം ചെയ്യാത്തതും അല്ലാത്തതുമായ മുളകൾക്ക് മെ.ടണ്ണിന് ? 100 വീതം. 


15 . 


തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടേയോ പട്ടിക്കാട് റെയിഞ്ച് ഫോറസ്റ്റാഫീസറുടേയോ രേഖാമൂലമുള്ള 
അനുമതിയോടുകൂടി മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ ടി പ്രദേശത്ത് പ്രവേശിക്കുവാൻ പാടുള്ളൂ. 


16 . 


യാതൊരു കാരണവശാലും മറ്റ് മരങ്ങൾക്കോ മറ്റോ കേടുപാടുകളോ നാശനഷ്ടമോ വരുത്തുവാൻ പാടുള്ളതല്ല. 


17 . 


ടി സ്ഥലത്തിന്റെ 0.50 ച . കി. മീറ്റർ ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയാ 
കുന്നതാണ്. എന്നതിനാൽ അനധികൃത കുറ്റങ്ങൾ കണ്ടാൽ വിവരം വനം വകുപ്പ്ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. 
കാലാവധിക്കുശേഷം ലേലക്കാരൻ ചരക്ക് സേവന നികുതി, ഇൻകം ടാക്സ് എന്നിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കുന്ന മുറയ്ക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ സർക്കാരിലേക്ക്എന്തെങ്കിലും 
ബാദ്ധ്യതയുള്ളപക്ഷം ആയത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും ഈടാക്കുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


എ . രഞ്ചൻ IFS . 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


കാസർഗോഡ് ഡിവിഷൻ 


കാരണം കാണിക്കൽ നോട്ടീസ് 


(1961- ലെ കേരള വനനിയമം സെക്ഷൻ 61 ബി പ്രകാരം ) 


നമ്പർ കെ.ജി.ഇ.ഒ.ആർ. - 13 / 2019 . 


2020 ഏപ്രിൽ 20 . 


സെക്ഷൻ 61 ( എ ) പ്രകാരം കണ്ടു കെട്ടാ വു ന്ന താണെന്ന് 
കാണുന്നു . ആയതിന് എതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും 

ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം ബോധിപ്പിക്കേണ്ടതാണ്. 
അല്ലാ ത്ത പക്ഷം മേൽ തടികൾ സർക്കാ രി ലേക്ക് കണ്ടു 

കെട്ടുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 
തടി കളുടെ നീളം , മദ്ധ്യവണ്ണം എന്നിവ യ ഥാ ക മം 

സെന്റീമീറ്ററിൽ (1) 225 X 148, (2) 225 X 145, (3) 225 X 140, 
( 4 ) 158 X 140, ( 5 ) 215 x 142 , ( 6 ) 150 X 116 , ( 7 ) 170 x 100 , 
( 8 ) 190 x 92, ( 9 ) 220 x 114, (10 ) 225 X 145. 


കാസർഗോഡ് ഡിവിഷനിൽ കാസർഗോഡ് റെയിഞ്ചിലെ 
ബന്ത ടു ക്ക സെക്ഷ നിൽ അ ഡൂർ ബീറ്റിൽ പയ സ്വിനി 
പുഴ യിലും തീരത്തുമായി അനധികൃ ത മായി ശേഖരിച്ചു 
വെച്ചിരിക്കുന്ന 10 കഷണം ഉരുപ്പ് തടികൾ 1961 - ലെ കേരള 
വനനിയമം സെക്ഷൻ 52 പ്രകാരം കസ്റ്റഡിയിലെടുത്ത് ഒ.ആർ. 
13/19 നമ്പരായി വനം കുറ്റ കേസ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
താണ്. ഈ കേസ്സിൽ ഉൾപ്പെട്ട താഴെപ്പറയുന്ന 10 കഷണം 
ഉരുപ്പ് തടികൾക്ക് ഉടമസ്ഥാവകാശം ഉന്നയിച്ച് ആരുംമുന്നോട്ട് 
വരാത്ത സാഹചര്യത്തിൽ അവ 1961- ലെ കേരള വനനിയമം 


ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ്) 
ഓഫീസറുടെ കാര്യാലയം, ഓതറൈസ്ഡ് ഓഫീസർ ആന്റ് 
കാസർഗോഡ്. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


306 


